सत्यमेव जयते 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERNN 


കർ 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 
-- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


7th June 2011 
- 2011 ജൂൺ 7 
17th Jyaishta 1933 
1933 ജ്യേഷ്ഠം 17 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


Water Transport Department 


നമ്പർ സി6 - 4031/ 2011. 


2011 മേയ് 12. 


ലഘു ദർഘാസ് പരസ്യം 


- (1) 


സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് പെയിന്റ് ഇനങ്ങൾ 
സപ്ലേ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


നമ്പർ സി6 - 3803 / 2011. 


2011 


മേയ് 


11. 


ദർഘാസ് നമ്പർ - 9/ സി6 / 2011- 12 . 


- സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് സ്റ്റോർക്ക് സീ 
വാട്ടർ പമ്പ് സ്പെയറുകൾ 14 ഇനങ്ങൾ സപ്ലെ ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽ തുക ? 3,45 ,000 


നിരതദ്രവ്യം ? 3,450 

ദർഘാസ് ഫോറത്തിന്റെ വില 7 728 (28 രൂപ എസ്. റ്റി. 
ഉൾപ്പെടെ). 


ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും 15 - 6 - 2011 , 1 മണിവരെ. 


ദർഘാസ് നമ്പർ - 8/ സി6 / 2011 -12. 
അടങ്കൽ തുക 1 1,59 ,000. 
നിരതദ്രവ്യം ? 1,590. 

ദർഘാസ് ഫോറത്തിന്റെ വില ? 416 ( 16 രൂപ എസ്. റ്റി. 
ഉൾപ്പെടെ). 

ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും 16- 6- 2011, 1 മണിവരെ. 

ദർ ഘാസ് ലഭി ക്കേ ണ്ട് അ വ സാ ന തീയ തിയും 
സമയവും 16 - 6- 2011, 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 6- 2011, 
3 ,15 മണി. 


- ദ ർ ഘാസ് ലഭി ക്കേ ണ്ട് അ വ സാന തീയതിയും 
- സമയവും 15 - 6 - 2011, 3 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 15 - 6 - 2011 , 
3.15 മണി. 


- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ ഓഫീസിൽ 
ലഭ്യമാണ്. ടെലിഫോൺ നമ്പർ : 0477 - 2252015 . 


ദർഘാസിനോടൊപ്പം സാമ്പിളുകൾ നിർബ്ബന്ധമായും 
ഉണ്ടായിരിക്കേണ്ടതാണ്. സാമ്പിളുകൾ ഇല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ വൈകു ന്നേരം 
5 മണിവരെ ഈ ഓഫീസിൽ ലഭ്യ മാ ണ് . 
ടെലിഫോൺ നമ്പർ : 0477 - 2252015 . 


നമ്പർ സി5 - 5134 / 2011. 

2011 മേയ് 18 . 
-- സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് റബ്ബർ ഹോസ് 
സപ്ലേ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 5/ സി5 /2011-12. 
അടങ്കൽ തുക 7 58,300. 
നിരതദ്രവ്യം ? 600. 

ദർഘാസ് ഫോറത്തിന്റെ വില ? 416 (എസ്. റ്റി . 
ഉൾപ്പെടെ). 

- ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും 20 - 6- 2011, 1 മണിവരെ. 

ദർ ഘാസ് ലഭി ക്കേ ണ്ട അ വ സാ ന തീയ തിയും 
സമയവും 20 - 6 - 2011, 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 20 - 6 - 2011, 
3.15 മണി. 

- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ ഓഫീസിൽ 
ലഭ്യമാണ്. ടെലിഫോൺ നമ്പർ : 0477 -2252015. 


നമ്പർ സി5 - 3754 / 2011. 


2011 മേയ് 18. 


സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് വെൽഡിംഗ് റോഡ് 
സപ്ലെ ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ദർഘാസ് നമ്പർ -7 / സി5 /2011-12 . 
അടങ്കൽ തുക ? 31,882. 
നിരതദ്രവ്യം ? 320. 
- ദർഘാസ് ഫോറത്തിന്റെ വില 7 312 (എസ്. റ്റി . 
ഉൾപ്പെടെ). 

ദർഘാസ് ഫോറം വിൽപ്പനയുടെ അവസാന തീയതിയും 
സമയവും 23 - 6 - 2011, 1 മണിവരെ. 

- ദ ർ ഘാസ് ലഭി ക്കേ ണ്ട് അ വ സാന തീയതിയും 
സമയവും 23 - 6- 2011 , 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 23 - 6 - 2011, 
3. 15 മണി. 

ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ ഓഫീസിൽ 
ലഭ്യമാണ്. ടെലിഫോൺ നമ്പർ : 0477 - 2252015 . 


സംസ്ഥാന ജലഗതാഗത വകുപ്പ് 
ഡയറക്ടറേറ്റ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഡയറക്ടർ. 


